Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL /TV( N )/634/ 2012-14 


GOVERN 


കയ 


രള സർ 


കാർ 


VMENT OF 


KERALA 


tl cf Kk ddv 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 3 


| 2014 ആഗസ്റ്റ് 19 
19th August 2014 

1190 ചിങ്ങം 3 
3rd Chingam 1190 


നമ്പർ 


33 


Vol . III 


| 


No . 


Thiruvananthapuram , 

Tuesday 


1936 ശാവണം 28 
28th Sravana 1936 


PART III 
Commissionerate of Land Revenue 


KOTTAYAM DISTRICT 


Meenachil Taluk 


ലേല പരസ്യം 


നമ്പർ ബി6 - 1045 / 98. 

2014 ജൂ ലൈ 18 . 
- മീനച്ചിൽ താലൂക്കിൽ മേലു കാവ് വില്ലേജിൽ 
ബ്ലോക്ക് 54 - ൽ റീ സർവേ നമ്പർ 230 / 2 - 1 ൽ പ്പെട്ടതും 
ശ്രീ . സി . ജെ . ജേക്കബ്, ചേലയ്ക്കൽ എന്നയാൾക്ക് പതിച്ചു 
നൽകിയിട്ടുള്ളതുമായ സ്ഥലത്ത് റിസർവ് ചെയ്ത് നിർത്തി. 
യിരുന്ന ഒരു ഈട്ടിത്തടി ഇടിവെട്ടേറ്റ് ഉണങ്ങിപോയിട്ടുള്ളതും 
ദ്രവിച്ചു തുടങ്ങിയ അവസ്ഥയിൽ സ്ഥലത്ത് നിൽക്കുന്നതുമാണ്. 
ടി തടിക്ക് ചുവടുഭാഗത്തിന് ഉദ്ദേശം 170 സെ . മീ. വണ്ണവും, 
ഉദ്ദേശം 6 മീറ്റർ ഉയരവും ഉള്ളതാണ്. ടി തടി മേലുകാവ് 
വില്ലേ ജിൽ കാഞ്ഞിരം ക വ ല - പൂ ഞ്ചിറ റോഡിൽ, 
കാഞ്ഞിരം കവല ജംഗ്ഷനിൽ നിന്ന് 1 കി. മീ . അകലത്തിൽ 
റോഡിൽ നിന്ന് ഏകദേശം 150 മീറ്റർ മാറി സ്ഥിതിചെയ്യു 
ന്നതാണ്. ടി തടിക്ക് 32,552 (മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി 
അമ്പത്തിരണ്ടു രൂപ മാത്രം) മതിപ്പുവില നിശ്ചയിച്ചിട്ടുള്ളതാണ്. 
ടി തടി 29 - 9 - 2014 -ാം തീയതി രാവിലെ 11 മണിക്ക് മേലുകാവ് 


വില്ലേജ് ആഫീസിൽ വച്ച് പര സ്യ മാ യി ലേലം 
ചെയ്യുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ 
- 3,500 നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതും, ലേല സമയത്ത് 
ഹാജരായി ലേലത്തിൽ പങ്കെടുക്കേണ്ടതുമാണ്. ഏറ്റവും 
കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ പേരിൽ 
ലേലം ഉറപ്പിക്കുന്നതും ലേലത്തിന് അംഗീകാരം ലഭിച്ചശേഷം 
മാത്രം തടി വിട്ടുകൊടുക്കുന്നതുമായിരിക്കും. 

ലേലം കൊള്ളുന്ന യാൾ നിരതദ്രവ്യം കിഴിച്ച് ബാക്കി 
സംഖ്യ മു ഴുവനും മൂല്യ വർദ്ധിത നികുതിയും ഒരു മിച്ച് 
അ ധി കാ ര പ്പെ ടു ത്തി യിട്ടുള്ള ഉദ്യോ ഗസ്ഥന്റെ പക്കൽ 
അടയ്ക്കേണ്ടതുമാണ്. സർക്കാർ ലേലത്തിനുള്ള എല്ലാ 
നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. 
ലേം സ്ഥിരീകരിച്ച് ഉത്തരവുകിട്ടിയ ശേഷം മാത്രം, ലേലം 
കൊള്ളുന്ന യാൾ, തടി സ്വന്തം ചെലവിൽ സ്ഥലത്തു നിന്ന് 
നീക്കം ചെയ്യേണ്ടതാണ്. 


താലൂക്കാഫീസ്, 
മീനച്ചിൽ. 


- ( ഒപ്പ്) 
തഹശീൽദാർ. 


